Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
- കേരള സർക്കാർ 

| 2012 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/ 2012 -14 


കCOVERN 


രള സർക്കി 
VMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


Vol. I 


27 


27th November 2012 
| 2012 നവംബർ 27 
6th Agrahayana 1934 
1934 അഗ്രഹായനം 6 


No. 1 25 


. } 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


നോട്ടീസ് 


(1) 


2012 ഒക്ടോബർ 25. 


എ - 822 / 2012 . 
നമ്പർ ഡബ്ല . സി . സി . 204 / 2006: 


അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 

നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽ 
പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
| ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


- ( 2 ) 


ശ്രീ . ജോഷി, s/o പലി, താഴ ത്തേടത്ത് ഹൗസ്, 
പുലാക്കോട് പി . ഒ ., ചേലക്കര, വടക്കാഞ്ചേരി, തൃശ്ശൂർ എന്ന 

തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി വരവെ അപകട 
മുണ്ടായി 30 - 10 - 2005 - ൽ മരണമടഞ്ഞ ഒ . എ . അനീഷ് എന്ന 

തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതി 
നായി വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) 
വകു പ്പനുസരിച്ച് നിർ വ്വ ചിച്ച പ്രകാരം മരണപ്പെട്ട 
ഒ . എ . അനീഷ് എന്ന തൊഴിലാളിയുടെ ആശ്രിതരായി താഴെ 
പറയുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് വടക്കാഞ്ചേരി അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 

- മരണപ്പെട്ട 
കമ 

പേര് തൊഴിലാളിയുമായുള്ള മേൽവിലാസം 
നമ്പർ 

ബന്ധം 
- ശ്രീ . അയ്യപ്പൻ പിതാവ് ഒരുപ്പോക്കുതൊടിയിൽ 

ഹൗസ്, പി . ഒ . 

വ അ ാ ് ന ല്ല ർ , 

ചേലക്കര 
2 ശ്രീ . ഗിരീഷ് സഹോദരൻ 


എ -827 / 2012. 

2012 ഒക്ടോബർ 25. 
നമ്പർ - 

ഡബ്ല . സി. സി . 153 / 2007. 

ശ്രീ . കെ . സി .ഹു സൈൻ, s/o ഹംസ ഹാജി, മംഗോള 
ലേഔട്ട്, ഉർലണ്ടി, പുട്ടൂർ ജില്ല , ബഗൽകോട്ട്, കർണാടക 
എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി വരവെ 
അപകടമുണ്ടായി 28- 2 - 2007 - ൽ മരണമടഞ്ഞ കണ്ണൻ എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതി 
നായി വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2(1) ( ഡി ) 
വകു പ്പനുസരിച്ച് നിർ വ്വ ചിച്ച പ്രകാരം മരണമടഞ്ഞ 
കണ്ണൻ എന്ന തൊഴിലാളിയുടെആശ്രിതരായി താഴെപ്പറയുന്നവർ 
മാ ത്രമേ ഉള്ളൂവെന്ന് ആല ത്തൂർ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 


27th Nov. 2012 ] 


LABOUR DEPARTMENT 


ക്രമ 
നമ്പർ 


മരണപ്പെട്ട 
പേര് തൊഴിലാളിയുമായുള്ള മേൽവിലാസം 

ബന്ധം 


ന 


-- 1 


ശ്രീമതി സുഭദ്ര ഭാര്യ 


എ ട ശ്ശേ രി പ റ മ്പ് , 
തിരുവിഴിയാട് പി. ഒ., 
അടിപ്പെരണ്ട, നെന്മാറ 


2 


കിരൺ 


മകൻ 


- 3 അരുൺ 


എ - 846 / 2012 . 

2012 ഒക്ടോബർ 25. 
ഡബ്ല . സി . സി . 24 / 2011. 
- ശ്രീ . ബഷീർ, കെ . എൻ. s/o. അബ്ദുള്ള, മാവത്തൊടി 
ഹൗസ്, വെട്ടിക്കാട്ടിരി പി. ഒ., വള്ളത്തോൾ നഗർ , തൃശ്ശൂർ 
ജില്ല എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി വരവെ 
അപകടമുണ്ടായി 30 -12-2009- ൽ മരണമടഞ്ഞ വിനീത്, എൻ. ആർ. 
എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2(1) ( ഡി) 
വകു പ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മ ര ണമടഞ്ഞ 
വിനീത്, എൻ. ആർ. എന്ന തൊഴിലാളിയുടെആശ്രിതരായി 
താഴെപറയുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് വട ക്കാ ഞ്ചേരി 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 

മരണപ്പെട്ട 
കമ പേര് തൊഴിലാളിയുമായുള്ള മേൽവിലാസം 

ബന്ധം 


അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 

നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു അവകാശ 
വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


നമ്പർ 


- 1 രാമചന്ദ്രൻഎന്ന രാമൻ പിതാവ് നല്ല വ ര മ്പത്ത് വീട്, 

കുളമ്പുമുക്ക്, പി. ഒ. 

ചെറുതുരുത്തി 
2 ജാനകി 

മാതാവ് 


3 സന്ധ്യ 


- അവിവാഹിതയായ 

സഹോദരി 


എ - 996/ 2010 . 

2012 ഒക്ടോബർ 25. 
നമ്പർ 

ഡബ്ല് . സി. സി . 306 / 2004. 
- ശ്രീ . പി. ജെ . ജോഷി s/o പി. വി . ജോസഫ്, പുന്നേലി 
പ റ മ്പിൽ ഹൗസ്, കൊമ്പിടി, താഴേക്കാട് പി . ഒ . 
എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി വരവെ 
അപകടമുണ്ടായി 16 - 1 - 2004 - ൽ മരണമടഞ്ഞ വേണു എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതി 
നായി വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) 
വകു പ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ 
വേണു എന്ന തൊഴിലാളിയുടെ ആശ്രിതരായി താഴെപ്പറയുവർ 
മാ ത്രമേ ഉള്ളൂവെന്ന് ചാല ക്കുടി അ സി സ്റ്റാന്റ് 
ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 


അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 

നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേ 
ണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു അവകാശ 
വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


മരണപ്പെട്ട 
ക്രമ 

പേര് തൊഴിലാളിയുമായുള്ള മേൽവിലാസം 
നമ്പർ 

ബന്ധം 
- 1 ശ്രീമതി ഭാഗ്യലക്ഷ്മി ഭാര്യ കുണ്ടുമറ്റത്തിൽ വീട്, 

കുന്നപ്പിള്ളി പി . ഒ . 
അടിച്ചിലി , മേലൂർ, 

തൃശ്ശൂർ ജില്ല 
2 ശ്രീമതി മാധവി 

w/o (Late ) കറപ്പൻ, 
കുണ്ടുമറ്റത്തിൽ വീട്, 
എലിഞ്ഞിപ, പി . ഒ. 

പരിയാരം,തൃശ്ശൂർ ജില്ല 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 

നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേ 
ണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു അവകാശ 
വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


നമ്പർ എ - 947 / 2012 . 

2012 ഒക്ടോബർ 30 . 
- വി ഷിപ്പിംഗ് ഇന്ത്യ ( പ വ റ്റ് ) ലിമിറ്റഡ് എന്ന 
- തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി വരവേ അപകട 
മുണ്ടായി 4-9 -2011 - ൽ മരണമടഞ്ഞ കെ . എ . ജോസ് എന്ന 

തൊഴിലാളിയുടെ ആശ്രിതയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2( 1) ( ഡി ) 
വകു പ്പനുസരിച്ച് നിർവ്വ ചിച്ച പ്രകാരം മ ര ണമടഞ്ഞ 

കെ . എ . ജോസ് എന്ന തൊഴിലാളിയുടെ ആശ്രിതയായി 
താഴെപറയുന്നവർ മാത്രമേ ഉള്ളൂവെന്ന്തൃശ്ശൂർ ഒന്നാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 


അമ്മ 


മരണപ്പെട്ട 
പേര് തൊഴിലാളിയുമായുള്ള മേൽവിലാസം 

ബന്ധം 


ശ്രീമതി ഫിലോമിന 

ജോസ് 


ഭാര്യ വട ക്ക ത്ത ല 

കറുത്തേടത്തു പറമ്പിൽ 
ഹൗസ്, സീ പേൾ, 
പാലക്കൽ, തൃശ്ശൂർ- 27. 


27th Nov. 2012] 


LABOUR DEPARTMENT 


അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 

ഓഫീസിൽ കെട്ടിവച്ചിട്ടു ണ്ട് . തൊഴി ലാ ളി ക ൾക്കുള്ള 
മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 

നഷ്ട പ രി ഹാര ആക്ടിലെ 2( 1) ( ഡി ) വകു പ്പനുസരിച്ച് 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) മറിയം ( വിധവ), 
ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു അവകാശ 

(2) സൽമ (മാതാവ്), പുതിയേടത്ത് ഹൗസ്, ചെറൂപ്പ, കുറ്റിക്കടവ്, 
വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ 

കോഴിക്കോട്- 8 എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് 
വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല . 

ചെയ്തി രി ക്കു ന്നു . അപ കാ രമുള്ള ആശിത രാണെന്ന് 

അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
ഡെപ്യൂട്ടി ലേബർ 

- ( ഒപ്പ്) 

അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
കമ്മീഷണറുടെ 

ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ, 
കാര്യാലയം, തൃശ്ശൂർ. എംപ്ലോയീസ് കോമ്പൻസേഷൻ 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 

കമ്മീഷണർ. 

ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം 
യാതൊരു അവകാശ വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ 

തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
നോട്ടീസ് 

അതിനു ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ 
നമ്പർ സി - 1608 / 2012. 

2012 നവംബർ 5 . പരിഗണിക്കുന്നതല്ല. 
- സതേൺ റെയിൽവേയിൽ ജോലി നോക്കി വരവെ മാരക 
മായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . പി. അബൂബക്കർ, 
പുതിയേടത്ത് ഹൗസ്, ചെറൂപ്പ, കുറ്റിക്കടവ് കോഴിക്കോട്- 8 

റീജിയണൽ ജോയിന്റ് 

(ഒപ്പ്) 
എന്ന വരുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം ലേബർ കമ്മീഷണറുടെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ, 
നൽകുന്നതിനായി 5,42,240 (അഞ്ച് ലക്ഷത്തിനാൽപത്തി കാര്യാലയം, കോഴിക്കോട്. ( വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
രണ്ടാ യി രത്തി ഇരുന്നൂറ്റി നാൽപത് രൂപ മാത്രം) ഇ 

കമ്മീഷണർ.) 


